Government of Kerala 
കേരള സർക്കാർ 

2011 


- Reg . No . രജി. നമ്പർ 
KL / TV ( N ) / 12/ 2009 - 2011 


सत्यमेव जयते 


d 


GOVERN 


കര 


S 


ാർ 


രള സർക 
NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


17th May 2011 
2011 മേയ് 17 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No. 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


27th Vaisakha 1933 
1933 വൈശാഖം 27 


PART III 


Marine Department 


ദർഘാസ് പരസ്യം 


( 3) 


3,300 + വാറ്റ് 


2 02 / എച്ച്. ഇ . ഡി ./എൻ. സി ./ 2011 - 12 - 

കാസർഗോഡ് ജില്ല - തീരദേശ റോഡുകളുടെ 
പുനരുദ്ധാരണം - പള്ളം റെയിൽവേ ഗേറ്റ് 
മുതൽ കസബ ബീച്ച് വരെയുള്ള റോഡിന്റെ 
പുനരുദ്ധാരണം - 22 ലക്ഷം 


നമ്പർ ഡി6 -1680 / 2011/എസ് . ഇ . 

2011 ഏപ്രിൽ 27. 
കേരള ഗവർണ്ണർക്കുവേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് 
വകുപ്പ്ഉത്തരമേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, കോഴിക്കോട് 
ചുവടെ ചേർത്തി രി ക്കുന്ന പ്രവൃത്തികൾക്ക് സംസ്ഥാന 
പൊതു മ രാ മത്ത് വകുപ്പ്/ ഇറി ഗേ ഷൻ വകു പ്പ് | കേന്ദ 
പൊതുമരാമത്ത് വകുപ്പ് എന്നിവയിൽ രജിസ്ട്രേഷനുള്ള 
കരാറുകാരിൽ സ്ഥാപനങ്ങളിൽ നിന്നും മത്സരസ്വഭാവമുള്ള 
ദർഘാസുകൾ പ്രവർത്തിയുടെ പേർ ആലേഖനം ചെയ്ത 
വെവ്വേറെ ദർഘാ സു കൾ മുദ്രവെച്ച കവ റു ക ളിൽ 
രജി സ്റ്റേർഡ് തപാൽ അഥവാ സ്പീഡ് പോസ്റ്റ് മാർഗ്ഗം 
ക്ഷണിച്ചുകൊ ള്ളു ന്നു . കൊറി യർ സർവ്വീസ് മുഖേന 
ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 


3,700 + വാറ്റ് 


3 03 / എച്ച്. ഇ . ഡി ./ എൻ. സി ./ 2011 - 12 - 
- കോഴിക്കോട് ജില്ല കൊയിലാണ്ടിമത്സ്യബന്ധന 
തുറമുഖ പദ്ധതി- ടോയ്ലറ്റ് ബ്ലോക്കിന്റെ 
നിർമ്മാണം ( പു ന ർ ദ ർ ഘാ സ് ) 
? 24.03 ലക്ഷം 


6,200 + വാറ്റ് 


4 04/ എച്ച് . ഇ . ഡി . |എൻ. സി . | 2011- 12 - ടി 
- ടി ചുറ്റുമതിലിന്റെ നിർമ്മാണം (പുനർ 
ദർഘാസ്) - ? 40.92 ലക്ഷം 


4,300 + വാറ്റ് 


ദർഘാസ് നമ്പരും 

ദർഘാസ് 
ക്രമ 
- പ്രവൃത്തിയുടെ പേരും 

ഫോറത്തിന്റെ 
നമ്പർ ഏകദേശ അടങ്കൽ തുകയും - വില ( 8 ) 

(2) 
1 01 /എച്ച്. ഇ . ഡി ./എൻ. സി./ 2011 -12 -- കോഴിക്കോട് 6,800 + വാറ്റ് 
ജില്ല - ബേപ്പൂർ തുറമുഖം - നില വിലുള്ള 
പോർട്ട് വാർഫിന്റെ ഫേസിയ വാളിന്റെ ഉയരം 
കൂട്ടുന്ന പ്രവർത്തിയും, പുതിയ വാർഫിന്റെ 
ബാക്ക് അപ്പ് ഏരിയ പുനർ നിർമ്മാണവും 
(പുനർ ദർഘാസ്) - ? 45 ലക്ഷം 


5 05/ എച്ച് . ഇ . ഡി . |എൻ. സി .| 2011-12 - ടി 

ടി കിണർ, ജലസംഭരണി എന്നിവയുടെ 
നിർമ്മാണവും ജല വിതരണ സംവിധാനം 
ഏർപ്പെടുത്തലും ( പു ന ർ ദ ർ ഘാ സ് ) 
3 28.38 ലക്ഷം 


5,500 + വാറ്റ് 


6 06/ എച്ച് . ഇ . ഡി . |എൻ. സി . | 2011-12 - ടി 

ടി കാന്റീൻ ബിൽഡിംഗിന്റെ നിർമ്മാണം 
- ( പു ന ർ ദ ർ ഘാ സ് ) - 1 36.50 ലക്ഷം 


KERALA GAZETTE 


[ PART III 


( 1) 


| ( 3 ) 


7 07 / എച്ച്. ഇ . ഡി./എൻ. സി . 2011- 12 - - കണ്ണൂർ 2,800 + വാറ്റ് 
ജില്ല - പട്ടുവം ഗ്രാമ പഞ്ചായത്ത് തീരദേശ 
റോഡുകളുടെ പുനരുദ്ധാരണം - മാനുക്കര 
മുത്തുക്കുട അംഗൻവാടി റോഡ് 
പുനരുദ്ധാരണം - ? 18 . 50 ലക്ഷം 


4,300 + വാറ്റ് 


8 08 / എച്ച് . ഇ . ഡി . |എൻ. സി .| 2011-12 - ടി 
രാമന്തളി ഗ്രാമ പഞ്ചായത്ത് - തീരദേശ 
റോഡുകളുടെ പുനരുദ്ധാരണം - മൗലവി 
ലിങ്ക് റോഡ് പുനരുദ്ധാരണം - 28.40 ലക്ഷം 


9 09/ എച്ച് . ഇ . ഡി . | എൻ. സി . / 2011 - 12 - ടി 2,700 + വാറ്റ് 
മാടായി ഗ്രാമ പഞ്ചായത്ത്- തീരദേശ റോഡു 
കളുടെ പുനരുദ്ധാരണം - പി . ഡബ്ലിയു . ഡി . 
ലിങ്ക് റോഡ് പുനരുദ്ധാരണം - ? 17.50 ലക്ഷം 


7,200 + വാറ്റ് 


10 10 / എച്ച്. ഇ . ഡി . |എൻ. സി . / 2011- 12 

മലപ്പുറം ജില്ലാ ടൂറിസം പുഴയുടെ തീരത്ത് 
വാക്ക്വേ നിർമ്മാണം - ? 47.70 ലക്ഷം 


3,000 + വാറ്റ് 


11 11/ എച്ച്. ഇ . ഡി . | എൻ. സി . | 2011-12 - 

കോഴിക്കോട് ജില്ല - കൊയിലാണ്ടി മുനിസി 
പ്പാലിറ്റി - തീരദേശ റോഡുകളുടെ പുനരു 
ദ്ധാരണം മന്ദമംഗലം ബീച്ച് റോഡിന്റെ 
നിലവാരം ഉയർത്തൽ - ( 19 .75 ലക്ഷം 


3 മണിവരെ ആയതിന്റെ വിലയും വില്പന നികുതിയും 
( മടക്കിക്കൊടുക്കുന്നതല്ല ) അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ 
- ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ കൈമാറ്റം ചെയ്യാൻ 
പാടുള്ളതല്ല . 

- പ്രവർത്തിക്കുള്ള ദർഘാസ് കവറിലാക്കി പ്രവൃത്തിയുടെ 
പേരും ദർഘാസ് നമ്പരും കവറിന്റെ മുകളിൽ രേഖപ്പെടുത്തി 
ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, കോഴിക്കോട് ഉത്തരമേഖലാ 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പേരിൽ 27-5- 2011- ന് വൈകുന്നേരം 
3.30 മണിക്ക് മുമ്പായി രജിസ്റ്റേർഡ് തപാൽ അഥവാ സ്പീഡ് 
പോസ്റ്റ് മാർഗ്ഗം ലഭിക്കേണ്ടതാണ്. 27- 5- 2011- ന് വൈകുന്നേരം 
3.30 മണിക്കുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ ആയത് തപാൽ 
തകരാറുമൂലമോ മറ്റേതെങ്കിലും കാരണവശാലോ ആയാലും 
സ്വീകരിക്കുന്നതല്ല. ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം 
ഏതെങ്കിലും കാരണവശാൽ സർക്കാർ അവധിയായി പ്രഖ്യാപി 
ക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം വൈകുന്നേരം 
3.30 മണിവരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. ദർഘാസ് 
പ്രമാണങ്ങളോടൊപ്പം ? 100 വിലയുള്ളമുദ്രപ്പത്രത്തിൽ നിർദ്ദിഷ്ട 
പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതും അതോടൊപ്പംതന്നെ 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ്, 
ഉത്തരമേഖല , കോഴിക്കോട്-6 എന്ന പേരിൽ ആവശ്യമായ 
നിരതദ്രവ്യം നിയമപ്രകാരം കെട്ടിവച്ചതിന്റെ രേഖ അടക്കം 
ചെയ്യേണ്ടതുമാണ്. ദർഘാസ് പ്രമാണങ്ങൾ പൂർണ്ണമായും 
പൂരിപ്പിക്കേണ്ടതാണ്. അപ്രകാരം ചെയ്യാത്തവ നിരസിക്കുന്നതാണ്. 
ദർ ഘാ സു കൾ സ്വീക രി ക്കുന്ന അ വ സാന ദിവസം 
വൈകുന്നേരം 4 മണിക്ക് സൂപ്രണ്ടിംഗ് എഞ്ചിനീയറോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറു 
കാരുടെയോ അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറന്നു പരിശോധിക്കുന്നതാണ്. ദർഘാസുകളുടെ ഫേം 
പീരിഡ് ദർഘാസുകൾ തുറക്കുന്നതു മുതൽ 4 മാസം വരെ 
ആയിരിക്കും. കേരള പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസ് 
സം ബ ന്ധ മായ എല്ലാ നിബ ന്ധ ന ക ളും ദർഘാസ് 
പരിഗ ണ ന 

യ്ക്കുള്ളമറ്റ് അനുബന്ധ ഉത്ത ര വുകളും ഈ 
ദർഘാസിനും ബാധകമായിരിക്കും. 29 - 6 - 2004 - ലെ സർക്കാർ 
ഉത്തരവ് നമ്പർ ( ആർ. ടി .) 255/ 2004 /എഫ്. & പി . ഡി . ഈ 
ദർഘാസിനും ബാധകമായിരിക്കും. ദർഘാസ് ഫോറങ്ങൾക്കുള്ള 
അ അക്ഷയോ പൂ രി പ്പിച്ച് സമർപ്പിക്കുന്ന ദർഘാസ് 
പ്രമാണങ്ങളോ യാതൊരു കാരണവും കാണിക്കാതെ തന്നെ 
നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ആളിൽ 
നിക്ഷി പ് ത മാ ണ് . ദർ ഘാ സു കൾ പരി ഗ ണിക്കു മ്പോൾ 
രാജ്യത്തിന്റെ സുരക്ഷയും പ്രതിരോധവും കണക്കിലെടു 
ക്കുന്നതാകുന്നു. 


3,600 + വാറ്റ് 


12 12 / എച്ച്. ഇ . ഡി . | എൻ. സി . | 2011 -12 - ടി 

കോഴിക്കോട് കോർപ്പറേഷൻ - തീരദേശ 
റോഡുകളുടെ പുനരുദ്ധാരണം -മാത്തോട്ടം 
ഒ. എം . റോഡിന്റെ നിലവാരം ഉയർത്തൽ - 
3 24 ലക്ഷം 


9,000 + വാറ്റ് 


13 13/ എച്ച് . ഇ . ഡി ./എൻ. സി . | 2011-12 

ഹൈഡാഗ്രാഫിക് സർവേ വിംഗ് 
ബേപ്പൂർമറൈൻ സർവേയർ ഓഫീസിന് 
പുതിയ കെട്ടിടം നിർമ്മിക്കൽ - 1 60 ലക്ഷം 


നിരതദ്രവ്യം ക്രമനമ്പർ 7 - ന് ? 46,300 , മറ്റുള്ളവയ്ക്ക് 
ൽ 50,000 വീതം. 

കരാറുകാരന്റെ ക്ലാസ്- കമനമ്പർ 13 - ന് " എ ക്ലാസ്സ്, 
മറ്റുള്ളവയ്ക്ക് " ബി യും അതിലുപരിയും. 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി ക്രമനമ്പർ 1- നും 3 - നും 
5 മാസം, ക്രമ നമ്പർ 5 - ന് 4 മാസം, ക്രമ നമ്പർ 6, 10, 13 
ഇവയ്ക്ക് 6 മാസം, മറ്റുള്ളവയ്ക്ക് 3 മാസം. 

ദർഘാസ് ഫോറങ്ങൾ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് 
ഉത്തരമേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ കോഴിക്കോട് 
ഓഫീസിൽ നിന്നും 17- 5 - 2011 മുതൽ 20 - 5- 2011 വൈകുന്നേരം 


സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ കാര്യാലയം, 
ഹാർബർ എഞ്ചിനീയറിംഗ്, 
ഉത്തരമേഖല , ചക്കോരത്ത്കുളം, 
എരഞ്ഞിപ്പാലം പോസ്റ്റ്, 

( ഒപ്പ്) 
കോഴിക്കോട്- 6. 

സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ. 


